Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV (N )/ 634 /2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


GOVERN 


കേര 


കോർ 


രള സർക്ക 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


| 2016 മാർച്ച് 15 
15th March 2016 

1191 മീനം 2 
2nd Meenam 1191 


നമ്പർ 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


1937 ഫാൽഗുനം 25 
25th Phalguna 1937 


PART III 
Commissionerate of Land Revenue 

KANNUR DISTRICT 


e 


നോട്ടീസ് 
[ കേരള അന്യം നിന്നതും നഷ്ടപ്പെട്ടതുമായ വസ്ത 

ക്കൾ 
സംബന്ധിച്ച് ആക്ട് 1964, 11 സി വകുപ്പ് പ്രകാരം) 
റഫ്. എ .എസ്.എൽ.( സി ) 613 / 2015. 2016 ഫെബ്രുവരി 

- 11. 
- കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ കല്ല്യാട് അംശം 
ദേശം റീ . സ . 46 / 4 ( പ . സ . 46 / 1) - ൽപ്പെട്ട ഉദ്ദേശം 300 ഏക്ക 
റോളം വരുന്ന കല്ല്യാട് താഴത്ത് വീട് തറവാട് വക ഭൂ 
സ്വത്തുക്കൾ ( സീ ലാന്റ് എന്ന് വിശേഷിക്കപ്പെടുന്ന) 
കേരള അന്യം നിന്നതും നഷ്ടപ്പെട്ടതുമായ വസ്തുക്കൾ 
സംബന്ധിച്ച് ആക്ട് 1964, 11എ വകുപ്പ് പ്രകാരം ഉപേ 
ക്ഷിക്കപ്പെട്ടതായി പ്രഥമ ദൃഷ്ട്യാ ബോദ്ധ്യപ്പെട്ടിരിക്കുന്നു. 
മേ ൽ ഭൂമി യിൽ 

നിന്നും 
28.21 ഏക്കർ ഭൂമി ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിപ് 
കാരം ഗുണഭോക്താക്കൾക്ക് പതിച്ചു നൽകുന്നതിനോ 
സർക്കാർ ആവശ്യങ്ങൾക്കായോ ഏറ്റെടുക്കുവാൻ തീരുമാ 
നിച്ചിട്ടുണ്ട്. മേൽ ഭൂമിയിൽ ആർക്കെങ്കിലും തങ്ങളുടെ 
അവകാശവാദം ബോധിപ്പിക്കാനുള്ള പക്ഷം ഈ നോട്ടീസ് 
പ്രസിദ്ധീകരിച്ച് ആറുമാസത്തിനകം മതിയായ രേഖകൾ 
സഹിതം ഹാജരായി പരാതി ബോധിപ്പിക്കേണ്ടതാണ്. 
കളക്ടറേറ്റ്, 

( ഒപ്പ്) 
കണ്ണൂർ. 

ജില്ലാ കളക്ടർ. 


